Government of Kerala 

കേരള സർക്കാർ 

| 2012 


Reg. No . രജി. നമ്പർ 
KL/ TV ( N )/12/12 -14 


सत्यमेव जयते 


GOVERNN 


കേരള 


സർക് 


ാർ 


NMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


10th January 2012 
2012 ജനുവരി 10 


THIRUVANANTHAPURAM , TUESDAY 


No . 


Vol. LVII 
വാല്യം 57 


നമ്പർ 


20th Pousha 1933 
1933 പൌഷം 20 


PART III 
Police Department 


പുനർ ലേല പരസ്യം 
നമ്പർ ജി2 - 15912/ 2011/ എം . 

2011 ഡിസംബർ 21. 
എം . എസ്. പി . അരീക്കോട് ക്യാമ്പിലെ 2012 ജനുവരി 1 
മുതൽ ഡിസംബർ 31 വരെയുള്ള ഫലവൃക്ഷങ്ങളുടെ ആദായം 
31 - 1 - 2012 പകൽ 11 മണിക്ക് എം . എസ്. പി . അരീക്കോട് 
ക്യാമ്പിൽ വെച്ച് പരസ്യമായി പുനർ ലേലം ചെയ്ത് 
കൊടുക്കുന്നതാണ്. 

പ്രസ്തുത ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 
നിരതദ്രവ്യമായി 500 ലേലദിവസം രാവിലെ ലേലസമയത്ത് 
ലേലസ്ഥലത്ത് അടച്ച് രസീത് വാങ്ങേണ്ടതാണ്. 

കൂടുതൽ തുകയ്ക്ക് ലേലം വിളിക്കുന്ന വ്യക്തിക്ക് ലേലം 
സ്ഥിരപ്പെടുത്തിക്കൊടുക്കുന്നതും, ടിയാൻ നിരതദ്രവ്യം ഒഴിച്ചുള്ള 
ബാക്കി തുക ഉടൻതന്നെ അടയ്ക്കേണ്ടതുമാണ്. ലേലത്തിൽ 
പങ്കെടുത്ത ലേലം കൊള്ളാത്തവരുടെ നിരതദ്രവ്യം ലേലം 
കഴിഞ്ഞാലുടൻ തിരിച്ചു നൽകുന്നതാണ്. 


- ലേലം കൊണ്ട് വ്യക്തി മേൽ പസ് താ വിച്ച ലേ 
വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നപക്ഷം ലേലം 
അസ്ഥിരപ്പെടുത്തുന്നതും പുനർ ലേലം ചെയ്യുന്നതുമായിരിക്കും. 
ആയതിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആദ്യലേലം 
കൊണ്ട് വ്യക്തിയിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കുന്നതു 
മാ യി രി ക്കും . ലേല ദി വ സ ത്തിന് മുൻപുള്ള പവ്യത്തി 
ദിവസങ്ങളിൽ രാവിലെ 11 മണിമുതൽ 4 മണിവരെയുള്ള 
സമ യ ങ്ങ ളിൽ അസി. കമാണ്ടന്റ് ( ക . എം . ) - ന്റെ 
സാന്നിദ്ധ്യത്തിൽ ഫലവൃക്ഷങ്ങൾ പരിശോധിക്കാവുന്നതാണ്. 
-- യാതൊരു കാരണവും കാണിക്കാതെ ലേലം മാറ്റിവെയ്ക്ക 
ന്ന തിനും അസ്ഥി ര പ്പെടു ത്തു ന്ന തിനുമുള്ള അധികാരം 
എം .എസ്. പി . കമാണ്ടന്റിൽ നിക്ഷിപ്തമായിരിക്കും. 
കമാണ്ടന്റിന്റെ ഓഫീസ്, 
മലബാർ സ്പെഷ്യൽ 
പോലീസ്, 

( ഒപ്പ്) 
മലപ്പുറം. 

കമാണ്ടന്റ്. 


